Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV ( N ) /12/12 -14 


GOVERNO 


കയ 


രള സർക് 
WMENT OF 


ക്കാർ പ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 18 


Vol . I 
വാല്യം 1 


9th October 2012 
2012 ഒക്ടോബർ 9 

17th Aswina 1934 
- 1934 ആശ്വിനം 17 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


- 1. സൗജന്യമായി പ്ലാസ്റ്റിക് സഞ്ചികളോ കവറുകളോ 

നൽകാൻ പാടില്ല . വിൽക്കുന്ന സാ ധ ന ങ്ങൾക്ക് 
നൽകുന്ന ബില്ലിൽ കവറിന്റെ വിലയും രേഖപ്പെടുത്തേ 
ണ്ടതാണ്. 


കൊല്ലം കോർപ്പറേഷൻ 

-- വിജ്ഞാപനം 
നമ്പർ എച്ച്.2- 28358/ 03 Vol. I. 

2012 മേയ് 31. 
1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് (1994 - ലെ ആക്ട് 20) 
334 ബി (1) ( എ ) , 334 ബി ( 1) ( ബി ) എന്നീ വകുപ്പുകൾ 
പകാ രമുള്ള അധികാരം വിനിയോഗിച്ചു കൊണ്ട് കൊല്ലം 
മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് സാധനങ്ങൾ കൊണ്ടു 
പോകുന്നതിനുള്ള പ്ലാസ്റ്റിക് സഞ്ചികളുടെയും കവറുകളുടെയും 
ഏറ്റവും കുറഞ്ഞ വിലയും നഗ ര സ ഭ യിൽ അടയ്ക്കേണ്ട 
ഫീസും നിബന്ധനകളും താഴെ കൊടുത്തിട്ടുള്ള പ്രകാരം 
നിശ്ചയിച്ച് 1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 
522 പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു . 

പ്ലാസ്റ്റിക് കവർ ശേഖരണം/ വില്പന 


മെകോൺ 


കുറഞ്ഞ വില നഗരസഭയ്ക്ക് 

അടയ്ക്കേണ്ട 
ഫീസ് 


- വിൽക്കാനുദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികളു ടെയും 
പ്ലാസ്റ്റിക് കവറുകളു ടെയും എണ്ണ ത്തിനുള്ള ഫീസ് 
മുൻകൂർ ഒടുക്കി മുദ്ര സ്റ്റാമ്പ് വാങ്ങി കവറുകളിൽ 

പതിച്ചിരിക്കണം. 
3. മൊത്ത കച്ച വ ട ക്കാർ അ വർ ഓരോ മാസവും 

വിൽക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചികളേയും കവറുകളേയും 
സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തൊട്ടടുത്ത മാസം 10 -ാം 
തീയതിക്കുമുമ്പ് നഗരസഭയിൽ സമർപ്പിക്കേണ്ടതാണ്. 
ആയതിൽ അവ വാങ്ങുന്ന ചില്ലറ വിൽപ്പനക്കാരുടെ 

പേരും പൂർണ്ണ മേൽവിലാസവും ഉണ്ടായിരിക്കേണ്ടതാണ്. 
4. പ്രിന്റഡ് കവറുകളിൽ കാലാകാലങ്ങളിൽ നഗരസഭ 
നൽകുന്ന പ്ലാസ്റ്റിക് വിരുദ്ധ- പ്രകൃതി സൗഹൃദ സന്ദേശ 
ങ്ങൾ ഉപരിപ്രതലത്തിന്റെ ഇരുവശങ്ങളിലുമായി 25 % 
ഭാഗത്ത് പ്രിന്റ് ചെയ്യേണ്ടതാണ്. 


41 മുതൽ 50 വരെ 
51 മുതൽ 70 വരെ 
71 ന് മുകളിൽ 
പ്രിന്റഡ് കവർ നീളം കൂടിയ വശം 
- 40 സെ . മീറ്ററിൽ കുറവുള്ളവ 
നീളം കൂടിയ വശം 40 സെ . മീ .- ന് 
മുകളിൽ 49 സെ . മീ. വരെ - 
നീളം കൂടിയ വശം 50 സെ . മീ.- ന് 
മുകളിലുള്ളവ 


15 


- വിശദീകരണക്കുറിപ്പ് 


22 


- ( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ 
പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടു 
ള്ളതാണ്.) 


1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ ( 1994- ലെ 20) 
334 ബി ( 1) ( എ ), 334 ബി (1 ) ( ബി ) എന്നീ വകുപ്പുകൾ 
പ്രകാരം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 
സാ ധ ന ങ്ങ ൾ കൊണ്ടു പോ കു ന്ന തിനുള്ള പ്ലാസ്റ്റിക് 
സഞ്ചികളുടെയും കവറുകളുടെയും ഏറ്റവും കുറഞ്ഞ വിലയും 
നഗരസഭയിൽ അടയ്ക്കേണ്ട അധിക ഫീസും നിശ്ചയിക്കാ 
നുള്ള അധികാരം നഗരസഭയിൽ നിക്ഷിപ്തമാണ്. കൊല്ലം 
നഗര പ്രദേശത്ത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും 
നിയന്ത്രിക്കുന്നതിനും അവയുടെ ഏറ്റവും കുറഞ്ഞ വില്പന 
വിലയും നഗരസഭയ്ക്ക് അടയ്ക്കേണ്ട ഫീസും നിബന്ധനകളും 
28 - 3- 2012 -ാം തീയതിയിലെ കൊല്ലം നഗരസഭാ കൗൺസിലിന്റെ 
23 -ാം നമ്പർ തീരുമാനപ്രകാരം നിശ്ചയിച്ചിരിക്കുന്നു. 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ള 
താണ് ഈ വിജ്ഞാപനം. 

- ( ഒപ്പ്) 
അഡീഷണൽ കോർപ്പറേഷൻ സെക്രട്ടറി. 


